© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


് 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


Ist JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4098 


( 3 ) 


( 3 ) 


നമ്പർ എച്ച്3-3413 ( 2021 . 


2021 ഏപ്രിൽ 13 . 


നമ്പർ എച്ച്3-9146 2020 . 


2021 ഏപ്രിൽ 20 


ആലുവ താലൂക്ക് , പാറക്കടവ് വില്ലേജിൽ പുളിയാനം 
കര യിൽ തേലപ്പിള്ളി വീട്ടിൽ വർഗ്ഗീസ് , റ്റി . ഐ . ഭാര്യ 
ടെസ്സി വർഗ്ഗീസ് 

എന്ന കക്ഷി 

1-1-2009-00 തീയ തി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിച്ചു കൊടു ക്ക ണ മെ ന്ന് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് 
പരേ ത യുടെ ഭർത്താവ് വർഗ്ഗീസ് , റ്റി . ഐ . അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
നടത്തിയതിൽ 

പറ യു ന്ന വ രാ ണ് 
പരേതയുടെ നിയമാനുസൃത അവകാശികളെന്നറിവായിരിക്കുന്നു . 


9-3-2021 -ാം തീയതിയിലെ 10 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1827 , 1828 -ാം പേജുകളിൽ ക്രമ നമ്പർ 7 ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ “ പരേതന്റെ 
മാതാവ് പാത്തുമ്മ ' എന്നുള്ളത് " പരേതന്റെ ഭാര്യ പാത്തുമ്മ ' 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


നമ്പർ എച്ച്3-1238 2020 . 


2021 ഏപ്രിൽ 20 . 


അന്വഷണ 


താ ഴ 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


16-2-2021 -ാം തീയതിയിലെ 7 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1233 -ാം പേജിൽ ക്രമ നമ്പർ 16 ആയി പ്രസിദ്ധീകരിച്ച 
മേൽ നമ്പർ പരസ്യത്തിൽ പരേതന്റെ മകളുടെ ഭർത്താവായ 
പി , ആർ . ജോബ് എന്നയാളെ അവകാശികളിൽ പട്ടികയിൽ 
നിന്നും ഒഴിവാക്കി തിരുത്തി വായിക്കേണ്ടതാണ് . 


നമ്പർ 


ബന്ധം 


1 


വർഗ്ഗീസ് , റ്റി . ഐ . 


ഭർത്താവ് 


43 


2 


അലക്സ് വർഗ്ഗീസ് 


മകൻ 


13 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


Paravoor Taluk 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . 

തപാൽ 

മുഖേനയോ 
സ മ യ പ രിധിക്കു ശ ഷ മോ ലഭി ക്കുന്ന പരാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-3243 2021 . 


2021 ഏപ്രിൽ 19 . 


വട ക്കക്കുര 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


തിരുത്തൽ പരസ്യം 


പറവൂർ താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
മുറവൻതുരുത്ത് കരയിൽ വടക്കൻ വീട്ടിൽ കുഞ്ഞൻ മകൻ 
വാസുദേവൻ എന്നയാൾ മരിച്ചു പോയെന്നും പരേ തന്റെ 
അ വ കാ ശികളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടുകൊണ്ട് പരേ തന്റെ മകൻ 
ബജ സമർപ്പിച്ച 

അപേ ക്ഷ യിന്മൽ 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യതിൽ ടി 
വാസുദേവൻ 9-5-2004 - ൽ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


വടക്കേക്കര 


( 1 ) 


അന്വഷണം 


നമ്പർ എച്ച്3-3846 / 2021 . 


2021 ഏപ്രിൽ 29 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


12-1-2021 -ാം തീയതിയിലെ 2 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 268 -ാം പേജിൽ ക്രമനമ്പർ 16 ആയി പ്രസിദ്ധീകരിച്ച 
H3-7008 / 2020 നമ്പർ പരസ്യത്തിൽ പരേതന്റെ വീട്ടുപേര് 
" ആലു ക്കൽ ' എന്നുള്ളത് " മഴു വ ഞ്ചേരി ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


നമ്പർ 


ബന്ധം 


1 


സുശീല 


ഭാര്യ 


73 


2 


ബൈജു 


മകൻ 


51 


3 


ബിജു 


49 


>> 


( 2 ) 


4 


ഷെജു 


47 


>> 


നമ്പർ എച്ച്3-10631 / 2021 , 


2021 മേയ് 10 . 


2-3-2021 -ാം തീയതിയിലെ 9 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1609 -ാം പേജിൽ ക്രമ നമ്പർ 1 ആയി പ്രസിദ്ധീകരിച്ച് 
മേൽ നമ്പർ പരസ്യത്തിൽ " ഫൈസൽ മുഹമ്മദ് ' എന്നുള്ളത് 
“ ഫാസിൽ മുഹമ്മദ് ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


മേ ൽ പ റ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


108 


Ist JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4099 


( 2 ) 


( 4 ) 


നമ്പർ ബി3-7107 2020 . 


2020 നവംബർ 20 . 


നമ്പർ ബി3-1296 2021 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ കരുമാല്ലൂർ 
കര യിൽ മേനാച്ചേരി വീട്ടിൽ കുഞ്ഞു വർക്കി 

മ കൻ 
എം . വി . ചാക്കോചെറിയ എന്നയാൾ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടുകൊണ്ട് പരേ തന്റെ മകൻ 
എം . സി . പോൾ സമർപ്പിച്ച അപേക്ഷയിന്മേൽ കരുമാല്ലൂർ 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യ തിൽ ടി 
എം . വി . ചാക്കോചെറിയ 19-2-2020 - ൽ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 7 ( ഏഴ് ) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


അന്വ ) ഷണം 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേ ജിൽ 
തുരുത്തൂർ കരയിൽ കൈമാതുരുത്തി വീട്ടിൽ ബെൽബി ഭാര്യ 
ഹണി ബൽ ബി 

എന്ന വർ 

മ രിച്ചു പോയെന്നും 
പരേ തയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മാതാവ് മേ രി w / o ആന്റണി , പുതിയ വീട്ടിൽ വീട് , 
പി . തു രൂത്ത് 

സമർപ്പിച്ച 

അപേ ക്ഷ യിന്മേൽ 
പുത്തൻ വേലിക്കര വില്ലേജാ ഫീ സർ വഴി 
നട ത്തി യതിൽ ടി ഹണി ബൽബി 3-6-2017- ൽ മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


വി . 


അന്വഷണം 


ബന്ധം 


1 


എം . സി . കൊച്ചുത്രേസ്യ 


മകൾ 


67 


2 


എം . സി . ജോർജ്ജ് 


മകൻ 


65 


1 


ബെൽബി 


ഭർത്താവ് 


44 


3 


64 


2 


മേരി 


എം . സി . ജോസ് 


മാതാവ് 


62 


3 


4 


നിപുൺ 


61 


സഹോദരൻ 


30 


എം . സി . സണ്ണി 


39 


ണ 


5 


എം . സി . ഷീല 


മകൾ 


60 


6 


എം . സി . നെൽസൺ 


മകൻ 


58 


7 


എം . സി . പോൾ 


52 


മേൽപ്പ റ ഞ്ഞ വ രാ ണ് പരേ ത യു ടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പ റ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


ക . 


നമ്പർ ബി3-4782 2020 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ കിഴക്കേപം 
ക ര യിൽ തുളസിയിൽ നാരായണ മേനോൻ 

മ ക ൻ 
കെ . മുകുന്ദൻ എന്ന കെ . മുകുന്ദൻ മേനോൻ എന്നയാൾ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ മകൻ 

ദിലീപ് സമർപ്പിച്ച 
അപേ ക്ഷ യിന്മ ൽ കോട്ടുവള്ളി വില്ലേജാ ഫീ സർ വഴി 
നട ത്തി യതിൽ ടി 

കെ . മുകുന്ദൻ എന്ന 
കെ . മുകുന്ദൻ മേനോൻ 8-6-2020- ൽ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


അവ കാശ 


അന്വഷണം 


നമ്പർ ബി3-1297 / 2021 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ കരുമാല്ലൂർ 
കരയിൽ മേനാച്ചേരി വീട്ടിൽ ചാക്കോചെറിയ ഭാര്യ റീത്ത 
എന്നവർ മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 

സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ എം . സി . പോൾ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കരുമാല്ലൂർ വില്ലേജാഫീസർവഴി 

നട ത്തി യതിൽ ടി റീത്ത 17- 8- 2012- ൽ 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 7 ( ഏഴ് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


അന്വഷണം 


ബം 


1 


കെ . വിജയലക്ഷ്മി 


ഭാര്യ 


71 


1 


എം . സി . കൊച്ചുത്രേസ്യ 


മകൾ 


67 


2 


കെ . ദിലീപ് 


മകൻ 


45 


2 


എം . സി . ജോർജ്ജ് 


മകൻ 


65 


3 


എം . സി . ജോസ് 


64 


> 


4 


എം . സി . സണ്ണി 


5 3 


61 


മേൽ പ്പ റ ഞ്ഞ വ രാ ണ് പരേ തന്റെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


5 


എം . സി . ഷീല 


മകൾ 


60 


6 


എം . സി . നെൽസൺ 


മകൻ 


58 


7 


എം . സി . പോൾ 


52 


109 


Ist JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4100 


( 8 ) 


മേൽപ്പ റ ഞ്ഞ വ രാ ണ് പരേ ത യുടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ചന്ദമംഗലം 


( 6 ) 


നമ്പർ ബി3-1855 ൽ 2021 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
വടക്കുംപുറം കരയിൽ മണ്ണാളിൽ വീട്ടിൽ ജയകുമാർ , എം . യു . 
ഭാര്യ അഞ്ചു , പി . എൽ . എ ന്നവർ മരിച്ചു പോയെന്നും 
പരേതയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തിനായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് ജയകുമാർ , എം . യു . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 

വില്ലേജാ ഫീ സർ വഴി 
നടത്തിയതിൽ ടി അഞ്ചു , പി . എൽ . 14-5-2019 - ൽ മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


ചന്ദമംഗലം 


അന്വഷണം 


നമ്പർ ബി3-1614 2021 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താ ലൂ ക്കിൽ ഏ ലൂർ വില്ലേ ജിൽ ഏലൂർ 
കിഴക്കും ഭാഗം 

ക ര യിൽ 

എട യ് ക്ക തോളത്ത് വീട്ടിൽ 
കരുണാകരപിള്ള ഭാര്യ ടി . ആർ . ശാന്ത എന്നവർ മരിച്ചു 
പോയെന്നും പരേ ത യു ടെ അ വ കാ ശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പര ത യു ടെ 

മ കൻ 

വിജയകുമാർ , സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ഏലൂർ വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ ടി ടി . ആർ . ശാന്ത 15-4-2019 - ൽ മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 2 
( രണ്ട് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ക . 


ബന്ധം 


1 


ജയകുമാർ , എം . യു . 


ഭർത്താവ് 


37 


2 


പ്രണവ് , എം . ജെ . 


മകൻ 


10 


3 


പാർത്ഥിവ് , എം . ജെ . 


8 


>>> 


1 


ജയകുമാർ , കെ . 


മകൻ 


52 


2 


48 


വിജയകുമാർ , കെ . 
മേൽപ്പ റ ഞ്ഞ വ രാ ണ് പരേ ത യു ടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പ റ ഞ്ഞ വ രാണ് പരേ ത യുടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 9 ) 


നമ്പർ ബി3-186112021 . 


2021 ഫെബ്രുവരി 15 . 


( 7 ) 


ചന്ദമംഗലം 


പറവൂർ താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
ഗോതുരുത്ത് കരയിൽ പഴമ്പിള്ളിശ്ശേരിൽ വീട്ടിൽ പത്മനാഭൻ 
മകൻ വേണു , പി . എൻ . എന്നയാൾ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടുകൊണ്ട് പരേ തന്റെ മകൻ 
വികാസ് , പി . വി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചേന്ദമംഗലം 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യതിൽ ടി 
വേണു , പി . എൻ . 12-7-2019 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവ കാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


നമ്പർ ബി3-1826 2021 . 

2021 ഫെബ്രുവരി 15 . 
പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ ചിറയ്ക്കകം 
ക ര യിൽ മാരാപ്പറമ്പിൽ വീട്ടിൽ റെ ദേംന്തോസ് ഭാ ര്യ 
എലിസബത്ത് റെദേംന്തോസ് എന്നവർ മരിച്ചു പോയെന്നും 
പരേ തയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ റെനോൾഡ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ വരാപ്പുഴ 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യതിൽ ടി 
എലിസബത്ത് ദേം ന്താ സ് 16 - 10- 2015 - ൽ 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


അന്വ ) ഷ ണം 


അന്വഷണം 


മ രി ച്ചു 


ബന്ധം 


1 


വികാസ് , പി . വി . 


മകൻ 


41 


ബന്ധം 


റെയ്നോൾഡ് 


മകൻ 


2 


വിമി 


1 


മകൾ 


38 


57 


2 


ആനി 


മകൾ 


56 


3 


റിച്ചി 


മകൻ 


50 


മേൽപ്പറ ഞ്ഞ വ രാ ണ് പരേ ത യു ടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പ റ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ 

അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പറവൂർ , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


110 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 10:56:35 
+ 05'30 ' 


